Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


ക 


GOVERNMENT 
OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 8 
8th June 2021 


വാല്യം 10 


നമ്പർ 


1196 ഇടവം 25 
25th Idavam 1196 


23 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 18 
18th Jyaishta 1943 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


Neyyattinkara Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ8-13811 / 2021 . 


2021 മേയ് 4 , 


നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ 
കിടാ ര ക്കുഴി പി . ഒ . , വങ്ങാ നൂർ , കാമ രാജ് 

ന ഗർ , 
സുബിനിലയത്തിൽ പുഷ്പലത , എസ് . മരിച്ചുപോയതിനാൽ 
പരേ ത യുടെ പേരിൽ തിരു വ ന ന്ത പുരം നഗ ര സഭ യിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
എൽ . സുരേഷ് കുമാർ ബോധിപ്പിച്ച അപേക്ഷയിൻ മേൽ 
വിഴിഞ്ഞം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻ ( പകാരം ടിയാൾ 6-5-2020 - ൽ 
മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃതാവകാശികളായി 

വയസ് 
എൽ . സുരേഷ്കുമാർ ഭർത്താവ് 
സുബി , പി . എസ് . 

മകൾ 
സുബിൻ , എസ് , പി . 

മകൻ 


ഇവർ മാത്രമാണുള്ളതെന്നും പരേ തയുടെ 

പിതാവ് 
ജീവിച്ചിരിപ്പില്ലായെന്നും മാതാവ് ശ്രീമതി ജീവിച്ചിരിപ്പുണ്ടെന്നും 
അറിയുന്നതിനാൽ പരേത യുടെ പേരിൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികൾ 

മേൽപ്പ റ ഞ്ഞ വർ 
മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ5-13299 / 2021 . 

2021 ഏപ്രിൽ 26 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കാരാട് 

വില്ലേ ജിൽ 
ഉച്ചക്കട പി . ഒ . , കുളത്തൂർ , സെൽജോ വീട്ടിൽ ഷൈൻ ജോർജ്ജ് 
മ രിച്ചു പോ യ തി നാൽ പരേ തന്റെ പേരിൽ ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ഐറിൻ ഷെനി ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കാരോട് 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻ പ്രകാരം ടിയാൻ 25-1-2021 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


1 . 


56 


2 . 


28 


3 . 


26 


Gaz , No. 23 / 2021 / DTP ( CLR ) . 


17 


8th JUNE 2021 ) 


COMMISSIONERATE OF LAND REVENUE 


4166 


വയസ് 


1 . 


35 


2 . 


12 


ഐറിൻ ഷനി 

ഭാര്യ 
അഷബിത ഷെൻ 

മകൾ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേ തന്റെ പിതാവ് 
ജീവിച്ചി രി പ്പി ല്ലായെന്നും മാതാവ് സൽ വ സ രാജ o 
ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനർ സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷ ണ യിലാണെന്നും അറിയുന്നതിനാൽ പരേ തന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്ര മാണെ ന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തി നകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂല്യ ങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പം 
ഉള്ള പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ എ1-3531 , 2021 . 


2021 മാർച്ച് 8 . 


നമ്പർ എ1-14213 / 2021 . 


2021 മേയ് 24 , 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടുകാൽ വില്ലേജിൽ 
കോട്ടുകാൽ പി . ഒ . , മുല്ലശ്ശേരി വീട്ടിൽ ഓമന അമ്മ , എം . 
മരിച്ചു പോയതിനാൽ പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള 
പൻ ഷൻ 

ആ നു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങൾക്കു മായി ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ ഹരികുമാർ , ഒ . ബി . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കോട്ടുകാൽ വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൾ 14-2-2021 - ൽ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 

വയസ് 
എ . ഭാസ്കരൻ നായർ ഭർത്താവ് 
കുമാരി ഹരിപിയ , ഒ . ബി . 

മകൾ 
കുമാരി ഹരിശ്രീ , ഒ . ബി . 
ഹരികുമാർ , ഒ . ബി . 

മകൻ 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടുകാൽ വില്ലേജിൽ 
കോട്ടുകാൽ പി . ഒ . , പുന്നക്കുളം രേവതിയിൽ പി . സുബ്രഹ്മണ്യൻ 
മരിച്ചു പോ യ തിനാൽ പരേ തന്റെ പേരിൽ ലഭിക്കാ നുള്ള 
പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
പി . രാഗിണി ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കോട്ടുകാൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻപ്രകാരം ടിയാൻ 23-12-2020 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 

വയസ് 


1 , 


പി . രാഗിണി 


ഭാര്യ 


66 


2 . 


മകൻ 


40 


1 . 


86 


എസ് . ആർ . ഹണി 
എസ് , ആർ . സോണി 


3 . 


മകൾ 


37 


2 . 


49 


3 . 


47 


4 . 


45 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂല്യ ങ്ങ ളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം ഉള്ള പക്ഷം 
അ വർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ എ1-12304 / 2021 . 


2021 ഏപ്രിൽ 20 . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 

( 4 ) 
നമ്പർ എ1-206312021 . 

2021 മാർച്ച് 2 . 
നെയ്യാറ്റിൻകര താലൂ ക്കിൽ നെയ്യാറ്റിൻകര 
വില്ലേ ജിൽ നെയ്യാറ്റിൻകര പി . ഒ . , മണലൂർ , രാരീരത്തിൽ 
രവീന്ദ്രൻനായർ , ആർ . മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ല ഭി ക്കാ നുള്ള സർ വ്വീസ് പൻ ഷൻ ആനു കൂ ല്യ ങ്ങൾ 
വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കു മായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
രമാദേവി , കെ . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ നെയ്യാറ്റിൻകര 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻപ്രകാരം ടിയാൻ 5-1-2021 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 

വയസ് 
രമാദേവി , കെ . 

ഭാര്യ 
രജീഷ്കുമാർ , ആർ . 

മകൻ 
രതീഷ്കുമാർ 


നെയ്യാറ്റിൻകര താലൂക്കിൽ പള്ളിച്ചൽ വില്ലേ ജിൽ 
നരു വാമൂട് പി . ഒ . , നടുക്കാട് , മംഗ്ലാവ് വീട്ടിൽ ഷിബു , ജി . 
മരിച്ചു പോ യ തിനാൽ പരേ തന്റെ പേരിൽ ലഭിക്കാ നുള്ള 
ആശിത നി യ മ ന ത്തിനും മറ്റാ വ ശ്യ ങ്ങൾക്കു മായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ഹരിത , എസ് , ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ പള്ളിച്ചൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻപ്രകാരം ടിയാൻ 27-2-2021 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 

വയസ് 
ഹരിത , എസ് . 

ഭാര്യ 
ദേവാർജ്ജുൻ , എസ് . 

മകൻ 
വസുദേവ് , എസ് . 

41/2 
ശാന്ത , എസ് . 

മാതാവ് 


1 . 


27 


1 . 


69 


2 . 


6 


2 . 


48 


3 . 


3 . 


46 


>> 


4 . 


60 


4 . 


രശ്മി ആർ . നായർ 


മകൾ 


41 


18 


8th JUNE 2021 ) 


COMMISSIONERATE OF LAND REVENUE 


4167 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


മകൻ 


55 


2 


മകൾ 


50 


ഇവർ മാത്രമാണുള്ളതെന്നും പരേ തന്റെ പിതാവ് 
ഗോപി , എസ് . ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനർ സന്താനങ്ങൾ 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ 
പരേതന്റെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . 
താമസിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


വേണു ഗോപാലൻ 
രേണുക വിജയൻ , 
റ്റി . സി -30 , 341 , 
ശ്രീവത്സം , 
കല്ലുംമൂട് , 
ആനയറ പി . ഒ . 


താലൂക്കാഫീസ് , 
നെയ്യാറ്റിൻകര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 

ദിവ സ ത്തി നക രേഖാ മൂലം തിരു വ ന ന്ത പുരം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


30 


Thiruvananthapuram Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ജി4-17675 2021 . 


2021 മേയ് 27 . 


എന്ന 


തിരു വ ന ന്ത പുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് പി . ഒ . , 
പാപ്പാ ട് , കാവിൽ ഗാർഡൻ 

വിലാ സ ത്തിൽ 
എസ് . വർഗ്ഗീസ് എന്നയാൾ 5-5-2005 - OO തീ യതി 
മ ര ണ പ്പെ ട്ട തായും 

വിവിധ 

ആ വ ശ്യ ങ്ങൾക്ക് വേണ്ടി 
ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ ഭാര്യ കോൺസ്റ്റന്റ് സുമം , എ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ പേരൂർക്കട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വഷണം നട ത്തിയ തിൽ പരേതന്റെ നിയമാ നു സത 
അവകാശികൾ താഴെ പറ യുന്ന 4 പേരാണു ള്ള ത ന്നും 
അറിവായിരിക്കുന്നു . 


( 3 ) 
നമ്പർ ജി3-7480 2021 . 

2021 ജൂൺ 1 . 
തിരുവനന്തപുരം താലൂക്കിൽ കഠിനംകുളം വില്ലേജിൽ 
അബ്ദുൽ സലാം , " ദാറുൽ സബീൽ ' , തെക്കതിൽ കടമുക്കു , 
ചിറ്റാറ്റുമുക്ക് , തിരുവനന്തപുരം എന്നയാൾ 13-10-2020 -ാം തീയതി 
മരണപ്പെട്ടതായും 

ബാങ്ക് 

മറ്റാവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ഷാജിത , എം , സമർപ്പിച്ച അപേക്ഷയിൻമേൽ കഠിനംകുളം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്ന 
16 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


ഭാര്യ 


50 


കമ 
നമ്പർ 


ബം 


2 


മകൾ 


32 


1 


61 


3 


31 


2 


37 


4 


26 


3 


35 


5 


ഷാജിത , എം . 
സാബിൻ , എസ് . എസ് . 
സാമിയ എസ് . സലാം 
ഖദീജ എസ് . സലാം 
ദാലിയ എസ് . സലാം 
ഷാക്കിറ എസ് . സലാം 
അബ്ദുൽ വാഹിദ് 
സെയിഫുദ്ദീൻ 
നുജുമുദ്ദീൻ 


24 


>> 


4 


30 


6 


20 


7 


കോൺസ്റ്റന്റ് സുമം , എ . ഭാര്യ 
ഡോൺ വർഗ്ഗീസ് 

മകൻ 
ഡയാന ജേക്കബ് 

മകൾ 
ഡാനി വർഗ്ഗീസ് 

മകൻ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പ രേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധീ ക രിച്ച് 

ദിവ സ ത്തി ന കം രഖാ മൂലം തിരു വ ന ന്ത പു രം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


സഹോദരൻ ( മരണപ്പെട്ടു ) 


8 


9 


10 


ഹാഷിം 


സഹോദരൻ 


57 


30 


11 


53 


>> 


12 


സഹോദരി 


70 


മുഹമ്മദ് റഫീക്ക് 
നബീസാബീവി 
സുബൈദാബീഗം 
ഫാത്തിമാബീവി 


13 


64 


( 2 ) 


14 


62 


നമ്പർ ജി6-90682021 . 


2021 മേയ് 25 . 


15 


നസീമാ ബീവി 


53 


16 


അനീസ 


51 


തിരു വനന്തപുരം താലൂക്കിൽ കടകംപള്ളി വില്ലേജിൽ 
ആനയറ പി . ഒ . , കല്ലുംമൂട് , ശീവത്സരത്തിൽ ഇന്ദിര , ആർ . 
എന്നവർ 7-1-2021 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങൾക്ക് വേണ്ടി ഹാജരാക്കാൻ അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൾ രേണുക വിജയൻ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടകംപള്ളി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നട ത്തി യ തിൽ പരേത യുടെ 
നിയ മാ നു സ ത അവ കാശികളായി താഴെ പറ യുന്ന 2 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


മേൽ പരാമർശിച്ചിട്ടുള്ള വരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 

ദിവ സ ത്തി നക രേഖാ മൂലം തിരു വ ന ന്ത പു രം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗ വും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


30 


19 


Salim A. 


Digitally signed by Salim A 
Date : 2021.07.20 14:34:01 . 
+ 05'30 ' 


